© 


കേരള സര്‍ക്കാര്‍ 
Government of Kerala 


2020 





Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


Reg. No. KL/TV(N)/634/2018-20 





കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








തിരുവനന്തപുരം, 

വാല്യം 9 ചൊവ്വ 
Vol. [IX Thiruvananthapuram, 
Tuesday 


22nd December 2020 


2020 ഡിസംബര്‍ 22 


നമ്പര്‍ 
1196 ധനു 7 


7th Dhanu 1196 


1942 പൌഷ 1 
Ist Pousha 1942 


50 


No. 








PART 1 
Registration Department 


വാമനപുരം അസിസ്റ്റന്റ്‌ ചിട്ടി രജിസ്ര്രാര്‍ ആഫീസില്‍ 


നിന്നും പരസ്യം ചെയ്യുന്നത്‌. 


ദി കേരള സ്റ്റേറ്റ്‌ ഫിനാന്‍ഷ്യല്‍ എന്റര്‍പ്രൈസസ്‌ 
ലിമിറ്റഡ്‌ (രജി. ഓഫീസ്‌, തൃശ്ശൂര്‍-20) എന്ന കമ്പനിക്കുവേണ്ടി 
ടി കമ്പനിയുടെ വെഞ്ഞാറമൂട്‌ ശാഖാ മേധാവി മുന്‍പന്‍ നിന്ന്‌ 
ഈ ഓഫീസില്‍ 1982-ലെ ക്രേന്ദ്ര ചിട്ടി നിയമ പ്രകാരം 
11-3-201-ല്‍ 8,/2016-ാം നമ്പരായി ചിട്ടി ഉടമ്പടി വൃവസ്ഥകള്‍ 
രജിസ്റ്റര്‍ ചെയ്ത്‌ 13-4-2015-ല്‍ ആരംഭിച്ച്‌ 11-7-2018-ല്‍ 
അവസാനിച്ച ₹ 3,00,000 മുതലായുള്ള ചിട്ടിയുടെ ഉറപ്പിലേക്ക്‌ 
മുമ്പന്‍ ചിട്ടിയുടെ മുതലിന്‌ സമമായ ₹ 3,00,000, 1982-ലെ 
ക്രേന്ദ ചിട്ടി വൃവസ്ഥകള്‍ പ്രകാരം അസിസ്റ്റന്റ്‌ ചിട്ടി 
രജിസ്ര്രാര്‍ പേര്‍ക്ക്‌ 12-3-2015-ല്‍ നെടുമങ്ങാട്‌ സബ്‌ ദ്രഷറിയില്‍ 
റ്റി. എഫ്‌. ഡി. ജെ. ജെ. നമ്പര്‍ 373237/7838 എന്ന നമ്പരില്‍ 
നിക്ഷേപിച്ച്‌ ഈ ഓഫീസില്‍ ജാമൃപ്രതം രജിസ്റ്റര്‍ ചെയ്ത്‌ ടി 
നിക്ഷേപ രസീത്‌ ഇവിടെ ജാമൃമായി ഏല്‍പ്പിച്ചിരിക്കുന്നതും 
ചിട്ടിയുടെ ബാക്കിപ്രതങ്ങളെല്ലാം ക്രമപ്രകാരം ആഡിറ്റ്‌ ചെയ്യിച്ച്‌ 


ആഡിറ്റ്‌ സര്‍ട്ടിഫിക്കറ്റ്‌ ഈ ആഫീസില്‍ യഥാസമയം ഫയല്‍ 


Gaz. No. 50/2020/DTP (Registration). 


285 


ചെയ്തിട്ടുള്ളതും ടി ചിട്ടി സംബന്ധമായ ബാക്കി 
ഇടപാടുകളെല്ലാം നിര്‍ത്തിയിരിക്കുന്നതായി കാണിച്ച്‌ ജാമ്യ 
ബാദ്ധ്യത വിടര്‍ത്തി ടി നിക്ഷേപ തുക തിരികെ കിട്ടുന്നതിന്‌ 
മുമ്പന്‍ അപേക്ഷിച്ചിരിക്കുന്നതും ടി ചിട്ടി സംബന്ധമായ 
രേഖകള്‍ തിട്ടപ്പെടുത്തിയതില്‍ ചിറ്റാളുകള്‍ക്കോ സര്‍ക്കാരിനോ 
ചിട്ടി സംബന്ധമായ യാതൊരു തുകയും മുന്‍പനില്‍ നിന്നും 
ഈടാക്കേണ്ടതില്ലെന്ന്‌ എനിക്ക്‌ ബോധ്യപ്പെട്ടിട്ടു ള്ളതും 
ആകയാല്‍ ടി നിക്ഷേപ തുക ജാമ്യ ബാധൃതയില്‍ 
നിന്നും വിടര്‍ത്തി മൂന്‍പന തിരികെ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗസറ്റില്‍ പരസ്ൃപ്പെടുത്തുന്ന തീയതി മുതല്‍ 
ഒരു മാസത്തിനകം ഈ ആഫീസില്‍ രേഖാമൂലം 
ബോധിപ്പിച്ചുകൊള്ളേണ്ടതും അതിനുശേഷം വരുന്ന 


ആക്ഷേപങ്ങളെ ഗാനിക്കുന്നതല്ലാത്തതുമാകുന്നു. 


(പ്പ) 


വാമനപുരം. അസിസ്റ്റന്റ്‌ ചിട്ടി രജിസ്ര്രാര്‍. 


1374 


KERALA GAZETTE 


[Parr III 





കിളിമാനൂര്‍ എക്സ്‌ ഒഫിഷ്യോ ചിട്ടി രജിസ്ര്രാര്‍ 


ഓഫീസില്‍ നിന്നും പരസ്യം ചെയ്യൂന്നത്‌. 


ദി കേരള സ്റ്റേറ്റ്‌ ഫിനാന്‍ഷ്യല്‍ എന്റര്‍പ്രൈസസ്‌ 
ലിമിറ്റഡ്‌ (രജി. ഓഫീസ്‌, തൃശ്ശൂര്‍) എന്ന കമ്പനിക്കുവേണ്ടി ടി 
കമ്പനിയുടെ കിളിമാനൂര്‍ (ര്രാഞ്ച്‌ മാനേജര്‍ മുന്‍പന്‍ നിന്ന്‌ 
ഈ ഓഫീസില്‍ 2011-ഠമാണ്ട്‌ മേയ്‌ മാസം 3-൦ തീയതി 
9/2011-ഠം൦ നമ്പരായി ആരംഭിച്ച്‌ 8-8-2019-ല്‍ അവസാനിച്ച 
പ്രതിമാസ ലേലച്ചിട്ടിയുടെ ഉറപ്പിലേക്ക്‌ മുന്‍പന്‍ ചിട്ടി മുതലിന്‌ 
തുല്യമായ ₹ 1,00,000 കിളിമാനൂര്‍ സബ്‌ ര്രഷറിയില്‍ 
11) ൧൧ 48337 നമ്പരായി 27-4-2011-ല്‍ സ്ഥിര നിക്ഷേപമായി 
നിക്ഷേപിച്ച്‌ ടി ഡെപ്പോസിറ്റ്‌ രസീത്‌ ജാമൃം സ്ഥാപിച്ച്‌ ഈ 
ആഫീസില്‍ 2011-ഠമാണ്ട്‌ മേയ്‌ മാസം 3-൦ തീയതി 4-00 
പുസ്തകം 138-ഠം വാല്യം 49-ാം നമ്പരായി ജാമൃപ്രതം 
രജിസ്റ്റര്‍ ആക്കി ടി ഡെപ്പോസിറ്റ്‌ രസീത്‌ ഈ ആഫീസില്‍ 
ജാമൃമായി ഏല്‍പ്പിച്ചിട്ടുള്ളതും, ടി ചിട്ടിയുടെ ബാലന്‍സ്‌ 
ചെയ്യിച്ച്‌ ആഡിറ്റ്‌ 
ഫയല്‍ 


ഷീറ്റുകള്‍ ്രമ്രപകാരം ആഡിറ്റ്‌ 


സര്‍ട്ടിഫിക്കറ്റ്‌ ഈ ആഫീസില്‍ യഥാക്രമം 
ചെയ്തിട്ടുള്ളതും ടി ചിട്ടി സംബന്ധമായ ഇടപാടുകളെല്ലാം 
തീര്‍ന്നിരിക്കുന്നതായി കാണിച്ച്‌ ജാമ്യ ബാദ്ധ്യത വിടര്‍ത്തി 
ടി നിക്ഷേപ തുക തിരികെ കിട്ടണമെന്ന്‌ 
ടി 


റിക്കാര്‍ഡുകള്‍ തിട്ടപ്പെടുത്തിയതില്‍ ചിറ്റാളന്മാര്‍ക്കോ 


മുമ്പന്‍ 
അപേക്ഷിച്ചിരിക്കുന്നതും ചിട്ടി സംബന്ധമായ 
സര്‍ക്കാരിനോ ടി ചിട്ടി സംബന്ധമായ യാതൊരു തുകയും 
മുന്‍പനില്‍ നിന്നും ഈടാക്കേണ്ടതില്ലെന്ന്‌ എനിക്ക്‌ 
ബോധുപ്പെട്ടിട്ടുള്ളതും ആകയാല്‍ ടി നിക്ഷേപ തുക 
ജാമ്യ ബാധ്ൃതയില്‍ നിന്നും വിടര്‍ത്തി മുന്‍പന്‍ തിരികെ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം 
ആയത്‌ ഈ പരസ്യം കേരള ഗസറ്റില്‍ പരസ്യപ്പെടുത്തുന്ന 
തീയതി മൂതല്‍ ഒരു മാസത്തിനകം ഈ ആഫീസില്‍ 
രേഖാമൂലം ബോധിപ്പിച്ചുകൊള്ളേണ്ടതും അതിനുശേഷം വരുന്ന 


ആക്ഷേപങ്ങളെ ഗാനിക്കുന്നതല്ലാത്തതുമാകുന്നു. 


പ്പ) 

കിളിമാനൂര്‍. അസിസ്റ്റന്റ്‌ ചിട്ടി രജിസ്ര്രാര്‍. 

ഏനാദിമംഗലം അസിസ്റ്റന്റ്‌ ചിട്ടി രജിസ്ര്രാര്‍ ഓഫീസില്‍ 
നിന്നും പരസ്യം ചെയ്യുന്നത്‌. 


() 


2020 ആഗസ്റ്റ്‌ 24. 


കേച്ചേരി ചിറ്റ്‌ സ്‌ പ്രൈവറ്റ്‌ ലിമിറ്റഡ്‌ രജിസ്ട്രേഡ്‌ 
ഓഫീസ്‌ പോണ്ടിച്ചേരിയും ഹെഡ്‌ ഓഫീസ്‌ പുനലൂര്‍ ആയി 
പ്രവര്‍ത്തിക്കുന്ന കമ്പനിയ്ക്കുവേണ്ടി ടി കമ്പനിയുടെ 
മാനേജിംഗ്‌ ഡയറക്ടര്‍ മുന്‍പനായി കൂടല്‍ ബ്രാഞ്ചില്‍ നിന്ന്‌ 
ഈ ഓഫീസില്‍ 27-11-2016-ല്‍ 5/2016-ോം നമ്പരായി ചിട്ടി 
ഉടമ്പടി രജിസ്റ്റര്‍ ചെയ്ത്‌ 5-5-2016-ന്‌ ആരംഭിച്ച്‌ 5-5-2018-ന്‌ 
മുതലുള്ള 
ഉറപ്പി ലേക്കായി മുന്‍പന്‍ ചിട്ടിയുടെ മുതലിന്‌ സമമായ 


zg 


അവസാനിച്ച % 1,00,000 ചിട്ടിയുടെ 


1,00,000, 28-1-2016-ാം തീയതിയില്‍ ഇളമണ്ണൂര്‍ 


286 


എസ്‌. ബി. ഐ.-യില്‍ 111 35532710047 എന്ന നമ്പരില്‍ 
നിക്ഷേപിച്ച ഡെപ്പോസിറ്റ്‌ രസീത്‌ ഇവിടെ ജാമൃമായി 
ഏല്‍പ്പിച്ചിരിക്കുന്നതും ചിട്ടിയുടെ ബാക്കിപ്രതങ്ങളെല്ലാം 
്രമപ്രകാരം ആഡിറ്റ്‌ ചെയ്ത്‌ ആഡിറ്റ്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
യഥാകാലം ഈ ആഫീസില്‍ ഫയല്‍ ചെയ്തിട്ടുള്ളതും ടി 
ചിട്ടി സംബന്ധമായ ഇടപാടുകളെല്ലാം തീര്‍ന്നിരിക്കുന്നതായി 
കാണിച്ച്‌ ജാമ്ൃയബാദ്ധൃത ഒഴിവാക്കി നിക്ഷേപത്തുക തിരികെ 
കിട്ടുന്നതിന്‌ മുമ്പന്‍ അപേക്ഷിച്ചിരിക്കുന്നതും ടി ചിട്ടി 
സംബന്ധമായ റിക്കാര്‍ഡുകള്‍ പചിട്ടപ്പെടുത്തിയതില്‍ 
ചിറ്റാളന്മാര്‍ക്കോ ഗവണ്‍മെന്റിനോ ചിട്ടി സംബന്ധമായ 
യാതൊരു തുകയും മുമ്പനില്‍നിന്നും ഈടാക്കേണ്ടതായിട്ടില്ലെന്ന്‌ 
എനിക്ക്‌ ബോദ്ധുപ്പെട്ടിട്ടുള്ളതുമാകയാല്‍ ടി ചിട്ടിയുടെ 
നിക്ഷേപത്തുക ജാമൃബാദ്ധൃതയില്‍ നിന്നും ഒഴിവാക്കി 
മുമ്പന്‌ തിരികെ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലൂം 
ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്ൃം ഗസറ്റില്‍ 
പരസ്ൃപ്പെടുത്തുന്ന തീയതി മുതല്‍ ഒരു മാസത്തിനകം ഈ 
ആഫീസില്‍ രേഖാമൂലം ബോധിപ്പിച്ചുകൊള്ളേണ്ടതും 
അതിനുശേഷം വരുന്ന ആക്ഷേപങ്ങളെപ്പറ്റി ഗൌനിക്കുന്ന 


തല്ലാത്തതുമാകുന്നു. 
6D 


(2) 


2020 ആഗസ്റ്റ്‌ 24. 


കേച്ചേരി ചിറ്റ്‌ സ്‌ പ്രൈവറ്റ്‌ ലിമിറ്റഡ്‌ രജിസ്ട്രേഡ്‌ 
ഓഫീസ്‌ പോണ്ടിച്ചേരിയും ഹെഡ്‌ ഓഫീസ്‌ പുനലൂര്‍ ആയി 
ര്രവര്‍ത്തിക്കുന്ന കമ്പനിയ്ക്കൂവേണ്ടി ടി കമ്പനിയുടെ 
മാനേജിംഗ്‌ ഡയറക്ടര്‍ മുന്‍പനായി കൂടല്‍ ബ്രാഞ്ചില്‍ നിന്ന്‌ 
ഈ ഓഫീസില്‍ 27-4-2016-ല്‍ 6/2016-ാം നമ്പരായി ചിട്ടി 
ഉടമ്പടി രജിസ്റ്റര്‍ ചെയ്ത്‌ 20-5-2016-ന്‌ ആരംഭിച്ച്‌ 
₹ 2,00,000 മുതലുള്ള ചിട്ടിയുടെ ഉറപ്പിലേക്കായി മുന്‍പന്‍ 
ചിട്ടിയുടെ മുതലിന്‌ സമമായ = 2,00,000, 28-1-2016-90 
തീയതിയില്‍ ഇളമണ്ണൂര്‍ എസ്‌. ബി. ഐ.-യില്‍ 11 35532772767 
എന്ന നമ്പരില്‍ നിക്ഷേപിച്ച ഡെപ്പോസിറ്റ്‌ രസീത്‌ 
ഇവിടെ ജാമൃമായി ഏല്‍പ്പിച്ചിരിക്കുന്നതും ചിട്ടിയുടെ 
ബാക്കിപ്രതങ്ങളെല്ലാം ക്രമപ്രകാരം ആഡിറ്റ്‌ ചെയ്ത്‌ ആഡിറ്റ്‌ 
സര്‍ട്ടിഫിക്കറ്റ്‌ യഥാകാലം ഈ ആഫീസില്‍ ഫയല്‍ 
ചെയ്തിട്ടുള്ളതും ടി ചിട്ടി സംബന്ധമായ ഇടപാടുകളെല്ലാം 
തീര്‍ന്നിരിക്കുന്നതായി കാണിച്ച്‌ ജാമ്ൃബാദ്ധൃത 
ഒഴിവാക്കി നിക്ഷേപത്തുക തിരികെ കിട്ടുന്നതിന്‌ മുമ്പന്‍ 
അപേക്ഷിച്ചിരിക്കുന്നതും ടി ചിട്ടി സംബന്ധമായ റിക്കാര്‍ഡുകള്‍ 
ചിട്ടപ്പെടുത്തിയതില്‍ ചിറ്റാളന്മാര്‍ക്കോ ഗവണ്‍മെന്റിനോ ചിട്ടി 
സംബന്ധമായ യാതൊരു തുകയും മുമ്പനില്‍നിന്നും ഈടാക്കേ 
ണ്ടതായിട്ടില്ലെന്ന്‌ എനിക്ക്‌ ബോദ്ധ്യപ്പെട്ടിട്ടുള്ളതുമാകയാർ 
ടി ചിട്ടിയുടെ നിക്ഷേപത്തുക ജാമ്യ ബാദ്ധൃതയില്‍ നിന്നും 
ഒഴിവാക്കി മൂമ്പന്‌ തിരികെ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്ൃം ഗസറ്റില്‍ 
പരസ്ൃപ്പെടുത്തുന്ന തീയതി മുതല്‍ ഒരു മാസത്തിനകം ഈ 
ആഫീസില്‍ രേഖാമൂലം ബോധിപ്പിച്ചുകൊള്ളേണ്ടതും 
അതിനുശേഷം വരുന്ന ആക്ഷേപങ്ങളെപ്പറ്റി ഗൌനിക്കുന്ന 


തല്ലാത്തതുമാകുന്നു. 
6D 


22nd Dec. 2020] 


REGISTRATION DEPARTMENT 


1375 





(3) 


2020 ആഗസ്റ്റ്‌ 24. 


കേച്ചേരി ചിറ്റ്‌ സ്‌ പ്രൈവറ്റ്‌ ലിമിറ്റഡ്‌ രജിസ്ട്രേഡ്‌ 
ഓഫീസ്‌ പോണ്ടിച്ചേരിയും ഹെഡ്‌ ഓഫീസ്‌ പുനലൂര്‍ ആയി 
പ്രവര്‍ത്തിക്കുന്ന കമ്പനിയ്ക്കുവേണ്ടി ടി കമ്പനിയുടെ 
മാനേജിംഗ്‌ ഡയറക്ടര്‍ മുന്‍പനായി കൂടല്‍ ബ്രാഞ്ചില്‍ നിന്ന്‌ 
ഈ ഓഫീസില്‍ 28-1-2017-ല്‍ 3/2017-ാം നമ്പരായി ചിട്ടി 
ഉടമ്പടി രജിസ്റ്റര്‍ ചെയ്ത്‌ 4-2-2017-ന്‌ ആരംഭിച്ച്‌ 4-2-2019-ന്‌ 
അവസാനിച്ച ₹ 1,00,000 മുതലുള്ള ചിട്ടിയുടെ 
ഉറപ്പി ലേക്കായി മുന്‍പന്‍ ചിട്ടിയുടെ മുതലിന്‌ സമമായ 
ഴ്‌ ,00,000, 3-11-2016-90 തീയതിയില്‍ ഇളമണ്ണൂര്‍ 
എസ്‌. ബി. ഐ.-യില്‍ 111 36227791941 എന്ന നമ്പരില്‍ 
നിക്ഷേപിച്ച ഡെപ്പോസിറ്റ്‌ രസീത്‌ ഇവിടെ ജാമൃമായി 
ഏല്‍പ്പിച്ചിരിക്കുന്നതും ചിട്ടിയുടെ ബാക്കിപ്രതങ്ങളെല്ലാം 
്രമപ്പരകാരം ആഡിറ്റ്‌ ചെയ്ത്‌ ആഡിറ്റ്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
യഥാകാലം ഈ ആഫീസില്‍ ഫയല്‍ ചെയ്തിട്ടുള്ളതും ടി 
ചിട്ടി സംബന്ധമായ ഇടപാടുകളെല്ലാം തീര്‍ന്നിരിക്കുന്നതായി 
കാണിച്ച്‌ ജാമൃബാദ്ധൃത ഒഴിവാക്കി നിക്ഷേപത്തുക തിരികെ 
കിട്ടുന്നതിന്‌ മുമ്പന്‍ അപേക്ഷിച്ചിരിക്കുന്നതും ടി ചിട്ടി 
സംബന്ധമായ റിക്കാര്‍ഡുകള്‍ പചിട്ടപ്പെടുത്തിയതില്‍ 
ചിറ്റാളന്മാര്‍ക്കോ ഗവണ്‍മെന്റിനോ ചിട്ടി സംബന്ധമായ 
യാതൊരു തുകയും മുമ്പനില്‍നിന്നും ഈടാക്കേണ്ടതായിട്ടില്ലെന്ന്‌ 
എനിക്ക്‌ ബോദ്ധുയപ്പെടിട്ടു ള്ളതുമാകയാല്‍ ടി ചിട്ടിയുടെ 
നിക്ഷേപത്തുക ജാമൃയബാദ്ധൃതയില്‍ നിന്നും ഒഴിവാക്കി 
മുമ്പന്‍ തിരികെ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം ഗസ്റ്റില്‍ 
പരസ്ൃപ്പെടുത്തുന്ന തീയതി മുതല്‍ ഒരു മാസത്തിനകം ഈ 
ആഫീസില്‍ രേഖാമൂലം ബോധിപ്പിച്ചുകൊള്ളേണ്ടതും 
അതിനുശേഷം വരുന്ന ആക്ഷേപങ്ങളെപ്പറ്റി ഗൌനിക്കുന്ന 
തല്ലാത്തതുമാകുന്നു. 


(പ്പ) 


ഏനാദിമംഗലം. അസിസ്റ്റന്റ്‌ ചിട്ടി രജിസ്ര്രാര്‍. 


എരുമേലി എക്സ്‌ ഒഫിഷ്യോ ചിട്ടി രജിസ്‌ ടാര്‍ 
ഓഫീസില്‍ നിന്നും പരസ്യം ചെയ്യൂന്നത്‌. 


പ്രതീക്ഷ ചിറ്റ്സ്‌ എന്ന പേരില്‍ എരുമേലി അസിസ്റ്റന്റ്‌ 
രജിസ്ര്രാര്‍ ഓഫ്‌ ചിറ്റ്‌സ്‌ ഓഫീസില്‍ 16/2017 നമ്പരായി 
രജിസ്റ്റര്‍ ചെയ്ത്‌ 28-10-2017-ല്‍ ആരംഭിച്ച്‌ 31-5-2019-ല്‍ 
അവസാനിച്ച ₹ 1,00,000 സലയുള്ള ചിട്ടിയുടെ ഉറപ്പിലേക്ക്‌ 
ചിട്ടി മുതലിന്‌ സമമായ തുക ജാമ്യമായി മുണ്ടക്കയം സ്റ്റേറ്റ്‌ 
ബാജ്‌: ഓഫ്‌ ട്രാവന്‍കൂര്‍ ശാഖയില്‍ 22-7-2016-ല്‍ 6736932662 
നമ്പരായി എരുമേലി അസിസ്റ്റന്റ്‌ രജിസ്ര്രാര്‍ ഓഫ്‌ ചിറ്റ്സ്‌ 
പേരില്‍ നിക്ഷേപിച്ച 4 1,00,000 സ്ഥിര നിക്ഷേപം ടി ചിട്ടി 
സംബന്ധമായ എല്ലാ ഇടപാടുകളും തീര്‍ന്നിട്ടുള്ളതിനാല്‍ ജാമ്യ 
ബാദ്ധൃത വിടര്‍ത്തി മൂമ്പന്‌ തിരികെ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗസറ്റില്‍ പരസ്ൃപ്പെടുത്തുന്ന തീയതി മുതല്‍ 
ഒരു മാസത്തിനകം ഈ ആഫീസില്‍ 
ബോധിപ്പിക്കേണ്ടതും അതിനുശേഷം 
ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ലാത്തതുമാകുന്നു. 


രേഖാമൂലം 
ലഭിക്കുന്ന 


(പ്പ) 


എരുമേലി. അസിസ്റ്റന്റ്‌ ചിട്ടി രജിസ്ര്രാര്‍. 


287 


പിറവം എക്സ്‌ ഒഫിഷ്യോ ചിട്ടി രജിസ്രടാര്‍ 


ഓഫീസില്‍ നിന്നും പരസ്യം ചെയ്യുന്നത്‌. 


() 


2017 ഡിസംബര്‍ 27. 


ദി കേരള സ്റ്റേറ്റ്‌ ഫിനാന്‍ഷ്യല്‍ എന്റര്‍പ്രൈസസ്‌ 
ലിമിറ്റഡ്‌ എന്ന കമ്പനിയുടെ പിറവം (്ബാഞ്ചില്‍ നിന്നും 
ബ്രാഞ്ച്‌ മാനേജര്‍ തലയാള്‍ നിന്ന്‌ ഈ ഓഫീസില്‍ ജൂലൈ 
മാം തീയതി 2012-ല്‍ 12/2012-ാം നമ്പരായി രജിസ്റ്റര്‍ ചെയ്ത്‌ 
28-7-2012-ല്‍ ആരംഭിച്ച്‌ 22-8-2016-ല്‍ അവസാനിച്ച 
₹ 10,00,000-ന്റെ ചിട്ടി മുതലിന്‌ സമമായ ₹ 10,00,000 
(പത്ത്‌ ലക്ഷം രൂപ) പിറവം സബ്ദ്രഷറിയില്‍ നിക്ഷേപിച്ച 
26-7-2012-ഠ൦ തീയതിയിലെ 1171 5667/൧൧. 366832-ാം നമ്പര്‍ 
സ്ഥിര നിക്ഷേപ രസീത്‌ ജാമ്യമായി സ്വീകരിച്ചിട്ടുള്ളതാണ്‌. ടി 
ചിട്ടി സംബന്ധമായ എല്ലാ ഇടപാടുകളെല്ലാം തീര്‍ന്നിട്ടുള്ളതിനാല്‍ 
ജാമ്യബാദ്ധ്യത വിടര്‍ത്തി മുന്‍പന്‍ തിരികെ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ 
പരസ്യം കേരള ഗസറ്റില്‍ പരസ്യപ്പെടുത്തുന്ന തീയതി മുതല്‍ 
ഒരു മാസത്തിനകം ഈ ആഫീസില്‍ രേഖാമൂലം 
ബോധിപ്പിക്കേണ്ടതും അതിനുശേഷം ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണിക്കുന്നതല്ലാത്തതുമാകുന്നു. 


(2) 


2017 ഡിസംബര്‍ 27. 


ദി കേരള സ്റ്റേറ്റ്‌ ഫിനാന്‍ഷ്യല്‍ എന്റര്‍പ്രൈസസ്‌ 
ലിമിറ്റഡ്‌ എന്ന കമ്പനിയുടെ പിറവം (ബാഞ്ചില്‍ നിന്നും 
്രാഞ്ച്‌ മാനേജര്‍ തലയാള്‍ നിന്ന്‌ ഈ ഓഫീസില്‍ ആഗസ്റ്റ്‌ 
7-ാം തീയതി 2012-ല്‍ 13/2012-ാം നമ്പരായി രജിസ്റ്റര്‍ ചെയ്ത്‌ 
8-8-2012-ല്‍ ആരംഭിച്ച്‌ 7-9-2016-ല്‍ അവസാനിച്ച ₹ 5,00,000-ന്റെ 
ചിട്ടി മുതലിന്‌ സമമായ ₹ 65,00,000 (അഞ്ച്‌ ലക്ഷം രൂപ) 
പിറവം സബ്ര്രഷറിയില്‍ നിക്ഷേപിച്ച 4-8-2012-ാ൦ തീയതിയിലെ 
111 674൧൧. 366839-ഠം നമ്പര്‍ സ്ഥിര നിക്ഷേപ രസീത്‌ 
ജാമൃമായി സ്വീകരിച്ചിട്ടുള്ളതാണ്‌. ടി ചിട്ടി സംബന്ധമായ 
എല്ലാ ഇടപാടുകളെല്ലാം തീര്‍ന്നിട്ടുള്ളതിനാല്‍ ജാമൃബാദ്ധൃത 
വിടര്‍ത്തി മുന്‍പന്‍ തിരികെ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്ൃം കേരള ഗസറ്റില്‍ 
പരസ്ൃപ്പെടുത്തുന്ന തീയതി മുതല്‍ ഒരു മാസത്തിനകം ഈ 
ആഫീസില്‍ രേഖാമൂലം ബോധിപ്പിക്കേണ്ടതും അതിനുശേഷം 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ലാത്തതുമാകുന്നു. 


(3) 


2017 ഡിസംബര്‍ 27. 


ദി കേരള സ്റ്റേറ്റ്‌ ഫിനാന്‍ഷ്യല്‍ എന്റര്‍പ്രൈസസ്‌ 
ലിമിറ്റഡ്‌ എന്ന കമ്പനിയുടെ പിറവം (്ബാഞ്ചില്‍ നിന്നും 
്രാഞ്ച്‌ മാനേജര്‍ തലയാള്‍ നിന്ന്‌ ഈ ഓഫീസില്‍ ആഗസ്റ്റ്‌ 
മാം തീയതി 2012-ല്‍ 14/2012-ാം നമ്പരായി രജിസ്റ്റര്‍ ചെയ്ത്‌ 
27-8-2012-ല്‍ ആരംഭിച്ച്‌ 18-9-2016-ല്‍ അവസാനിച്ച 
₹ 2,50,000-ന്റെ ചിട്ടി മുതലിന്‌ സമമായ TF 2,50,000 
പിറവം സബ്ദ്രഷറിയില്‍ നിക്ഷേപിച്ച 23-8-2012-ഠ൦ തീയതിയിലെ 
111 6679൧൧. 366844-ഠം നമ്പര്‍ സ്ഥിര നിക്ഷേപ രസീത്‌ 
ജാമൃമായി സ്വീകരിച്ചിട്ടുള്ളതാണ്‌. ടി ചിട്ടി സംബന്ധമായ 
എല്ലാ ഇടപാടുകളെല്ലാം തീര്‍ന്നിട്ടുള്ളതിനാല്‍ ജാമൃബാദ്ധൃത 
വിടര്‍ത്തി മുന്‍പന്‍ തിരികെ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്ൃം കേരള ഗസറ്റില്‍ 
പരസ്ൃപ്പെടുത്തുന്ന തീയതി മുതല്‍ ഒരു മാസത്തിനകം ഈ 
ആഫീസില്‍ രേഖാമൂലം ബോധിപ്പിക്കേണ്ടതും അതിനുശേഷം 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ലാത്തതുമാകുന്നു. 


1376 


KERALA GAZETTE 


[Parr III 





(4) 


2017 ഡിസംബര്‍ 27. 


ദി കേരള സ്റ്റേറ്റ്‌ ഫിനാന്‍ഷ്യല്‍ എന്റര്‍പ്രൈസസ്‌ 
ലിമിറ്റഡ്‌ എന്ന കമ്പനിയുടെ പിറവം (ബ്രാഞ്ചില്‍ നിന്നും 
ബ്രാഞ്ച്‌ മാനേജര്‍ തലയാള്‍ നിന്ന്‌ ഈ ഓഫീസില്‍ ഏപ്രില്‍ 
30-ാ൦ തീയതി 2013-ല്‍ 6/2013-ാ൦ നമ്പരായി രജിസ്റ്റര്‍ ചെയ്ത്‌ 
10-5-2013-ല്‍ ആരംഭിച്ച്‌ 10-8-2016-ല്‍ അവസാനിച്ച * 2,00,000-ന്റെ 
ചിട്ടി മുതലിന്‌ സമമായ F 2,00,000 (രണ്ട്‌ ലക്ഷം രൂപ) 
പിറവം സബ്ര്രഷറിയില്‍ നിക്ഷേപിച്ച 29-4-2013-ാം തീയതിയിലെ 
TFD 5748൧൧. 366912-ഠ൦ നമ്പര്‍ സ്ഥിര നിക്ഷേപ രസീത്‌ 
ജാമ്യമായി സ്വീകരിച്ചിട്ടുള്ളതാണ്‌. ടി ചിട്ടി സംബന്ധ 
മായ എല്ലാ ഇടപാടുകളും തീര്‍ന്നിട്ടുള്ളതിനാല്‍ ജാമ്യ ബാദ്ധൃത 
വിടര്‍ത്തി മുന്‍പന്‍ തിരികെ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം കേരള ഗസറ്റില്‍ 
പരസ്ൃപ്പെടുത്തുന്ന തീയതി മുതല്‍ ഒരു മാസത്തിനകം ഈ 
ആഫീസില്‍ രേഖാമൂലം ബോധിപ്പിക്കേണ്ടതും അതിനുശേഷം 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ലാത്തതുമാകുന്നു. 


(5) 


2017 ഡിസംബര്‍ 27. 


ദി കേരള സ്റ്റേറ്റ്‌ ഫിനാന്‍ഷ്യല്‍ എന്റര്‍പ്രൈസസ്‌ 
ലിമിറ്റഡ്‌ എന്ന കമ്പനിയുടെ പിറവം (ബ്രാഞ്ചില്‍ നിന്നും 
(ബാഞ്ച്‌ മാനേജര്‍ തലയാള്‍ നിന്ന്‌ ഈ ഓഫീസില്‍ മേയ്‌ 
10-0൦ തീയതി 2013-ല്‍ 27/2013-ാം നമ്പരായി രജിസ്റ്റര്‍ ചെയ്ത്‌ 
1-5-2013-ല്‍ ആരംഭിച്ച്‌ 15-8-2016-ല്‍ അവസാനിച്ച ₹ 1,00,000-ന്റെ 
ചിട്ടി മുതലിന്‌ സമമായ ₹ 1,00,000 (ഒരു ലക്ഷം രൂപ) 
പിറവം സബ്ര്രഷറിയില്‍ നിക്ഷേപിച്ച 3-5-2013-ാം തീയതിയിലെ 
TFD 5749/൧൧. 366913-ാം നമ്പര്‍ സ്ഥിര നിക്ഷേപ രസീത്‌ 
ജാമ്യമായി സ്വീകരിച്ചിട്ടുള്ളതാണ്‌. ടി ചിട്ടി സംബന്ധമായ 
എല്ലാ ഇടപാടുകളും തീര്‍ന്നിട്ടുള്ളതിനാല്‍ ജാമ്യ ബാദ്ധൃത 
വിടര്‍ത്തി മുന്‍പന്‍ തിരികെ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം കേരള ഗസറ്റില്‍ 
പരസ്ൃപ്പെടുത്തുന്ന തീയതി മുതല്‍ ഒരു മാസത്തിനകം ഈ 
ആഫീസില്‍ രേഖാമൂലം ബോധിപ്പിക്കേണ്ടതും അതിനുശേഷം 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ലാത്തതുമാകുന്നു. 


(6) 


2017 ഡിസംബര്‍ 27. 


ദി കേരള സ്റ്റേറ്റ്‌ ഫിനാന്‍ഷ്യല്‍ എന്റര്‍പ്രൈസസ്‌ 
ലിമിറ്റഡ്‌ എന്ന കമ്പനിയുടെ പിറവം (ബഞ്ചില്‍ നിന്നും 
(ബാഞ്ച്‌ മാനേജര്‍ തലയാള്‍ നിന്ന്‌ ഈ ഓഫീസില്‍ 
18 -6 -2013-ല്‍ 9/2013-ഠം നമ്പരായി രജിസ്റ്റര്‍ ചെയ്ത്‌ 
20-6-2018-ല്‍ ആരംഭിച്ച്‌ 20-9-2016-ല്‍ അവസാനിച്ച ₹ 10,00,000 
മുതലുള്ള ചിട്ടി മുതലിന്‌ സമമായ ₹$ 10,00,000 
(പത്ത്‌ ലക്ഷം രൂപ) പിറവം സബ്ദ്രഷറിയില്‍ നിക്ഷേപിച്ച 
14-6-2013-ാം൦ തീയതിയിലെ 117 5759/AA 366923-00 mad 
സ്ഥിര നിക്ഷേപ രസീത്‌ ജാമ്യമായി സ്വീകരിച്ചിട്ടുള്ളതാണ്‌. ടി 
ചിട്ടി സംബന്ധമായ എല്ലാ ഇടപാടുകളും തീര്‍ന്നിട്ടുള്ളതിനാല്‍ 
ജാമ്യ ബാദ്ധ്യത വിടര്‍ത്തി മൂന്‍പന്‍ തിരികെ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ 
പരസ്യം കേരള ഗസറ്റില്‍ പരസ്യപ്പെടുത്തുന്ന തീയതി മുതല്‍ 
ഒരു മാസത്തിനകം ഈ ആഫീസില്‍ രേഖാമൂലം 
ബോധിപ്പിക്കേണ്ടതും അതിനുശേഷം ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണിക്കുന്നതല്ലാത്തതുമാകുന്നു. 


288 


(7) 


2017 ഡിസംബര്‍ 27. 


ദി കേരള സ്റ്റേറ്റ്‌ ഫിനാന്‍ഷ്യല്‍ എന്റര്‍പ്രൈസസ്‌ 
ലിമിറ്റഡ്‌ എന്ന കമ്പനിയുടെ പിറവം (്ബാഞ്ചില്‍ നിന്നും 
(ബാഞ്ച്‌ മാനേജര്‍ തലയാള്‍ നിന്ന്‌ ഈ ഓഫീസില്‍ 
6-7-2013-ല്‍ 10/2013-ാ൦ നമ്പരായി രജിസ്റ്റര്‍ ചെയ്ത്‌ 
8-7-2013-ല്‍ ആരംഭിച്ച്‌ 7-10-2016-ല്‍ അവസാനിച്ച * 4,00,000 
മുതലുള്ള ചിട്ടി മുതലിന്‌ സമമായ ₹ 4,00,000 (നാല്‍ ലക്ഷം രൂപ) 
പിറവം സബ്ദ്രഷറിയില്‍ നിക്ഷേപിച്ച 29-6-2013-ാം തീയതിയിലെ 
111 ഗോള്‍. 366935-ാം നമ്പര്‍ സ്ഥിര നിക്ഷേപ രസീത്‌ 
ജാമൃമായി സ്വീകരിച്ചിട്ടുള്ളതാണ്‌. ടി ചിട്ടി സംബന്ധമായ 
എല്ലാ ഇടപാടുകളും തീിര്‍ന്നിട്ടുള്ളതിനാല്‍ ജാമ്യ ബാദ്ധൃത 
വിടര്‍ത്തി മുന്‍പന്‍ തിരികെ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം കേരള ഗസറ്റില്‍ 
പരസ്ൃപ്പെടുത്തുന്ന തീയതി മുതല്‍ ഒരു മാസത്തിനകം ഈ 
ആഫീസില്‍ രേഖാമൂലം ബോധിപ്പിക്കേണ്ടതും അതിനുശേഷം 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ലാത്തതുമാകുന്നു. 


(8) 


2017 ഡിസംബര്‍ 27. 


ദി കേരള സ്റ്റേറ്റ്‌ ഫിനാന്‍ഷ്യല്‍ എന്റര്‍പ്രൈസസ്‌ 
ലിമിറ്റഡ്‌ എന്ന കമ്പനിയുടെ പിറവം (്ബാഞ്ചില്‍ നിന്നും 
(ബാഞ്ച്‌ മാനേജര്‍ തലയാള്‍ നിന്ന്‌ ഈ ഓഫീസില്‍ 
7-8-2013-ല്‍ 13/2013-ാം നമ്പരായി രജിസ്റ്റര്‍ ചെയ്ത്‌ 
12-8-2013-ല്‍ ആരംഭിച്ച്‌ 7-11-2016-ല്‍ അവസാനിച്ച * 1,00,000 
ചിട്ടി മുതലിന്‌ സമമായ ₹$ 1,00,000 (ഒരു ലക്ഷം രൂപ) 
സബ്്ടരഷറിയില്‍ നിക്ഷേപിച്ച 
തീയതിയിലെ 111 5285൧൧. 366949-ാം നമ്പര്‍ സ്ഥിര നിക്ഷേപ 
രസീത്‌ ജാമ്യമായി സ്വീകരിച്ചിട്ടുള്ളതാണ്‌. ടി ചിട്ടി 


പിറവം 3-8-2013-90 


സംബന്ധമായ എല്ലാ ഇടപാടുകളും തീര്‍ന്നിട്ടുള്ള തിനാല്‍ 
ജാമ്യ ബാദ്ധ്യത വിടര്‍ത്തി മുന്‍പന്‍ തിരികെ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ 
പരസ്യം കേരള ഗസറ്റില്‍ പരസ്യപ്പെടുത്തുന്ന തീയതി മുതല്‍ 
ഒരു ഈ ആഫീസില്‍ രേഖാമുലം 
ബോധിപ്പിക്കേണ്ടതും അതിനുശേഷം ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 


മാസത്തിനകം 


പരിഗണിക്കുന്നതല്ലാത്തതുമാകുന്നു. 


(9) 


2017 ഡിസംബര്‍ 27. 


ദി കേരള സ്റ്റേറ്റ്‌ ഫിനാന്‍ഷ്യല്‍ എന്റര്‍പ്രൈസസ്‌ 
ലിമിറ്റഡ്‌ എന്ന കമ്പനിയുടെ പിറവം (ബാഞ്ചില്‍ നിന്നും 
(ബാഞ്ച്‌ മാനേജര്‍ തലയാള്‍ നിന്ന്‌ ഈ ഓഫീസില്‍ 
11-9-2013-ല്‍ 18/2013-ാ൦ നമ്പരായി രജിസ്റ്റര്‍ ചെയ്ത്‌ 
13-9-2013-ല്‍ ആരംഭിച്ച്‌ 11-12-2016-ല്‍ അവസാനിച്ച * 1,00,000 
മുതലുള്ള ചിട്ടി മുതലിന്‌ സമമായ ₹ 1,00,000 (ഒരു ലക്ഷം രൂപ) 
സബ്്ടരഷറിയില്‍ നിക്ഷേപിച്ച 
തീയതിയിലെ 111 5800/4൧. 366963-ാം നമ്പര്‍ സ്ഥിര നിക്ഷേപ 
രസീത്‌ ജാമ്യമായി സ്വീകരിച്ചിട്ടുള്ളതാണ്‌. ടി ചിട്ടി സംബന്ധമായ 


പിറവം 6-9-2013-90 


എല്ലാ ഇടപാടുകളും തിര്‍ന്നിട്ടുള്ളതിനാല്‍ ജാമ്യ ബാദ്ധൃത 
വിടര്‍ത്തി മുന്‍പന്‍ തിരികെ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്ൃം കേരള ഗസറ്റില്‍ 
പരസ്ൃപ്പെടുത്തുന്ന തീയതി മുതല്‍ ഒരു മാസത്തിനകം ഈ 
ആഫീസില്‍ രേഖാമൂലം ബോധിപ്പിക്കേണ്ടതും അതിനുശേഷം 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ലാത്തതുമാകുന്നു. 


22nd Dec. 2020] 


REGISTRATION DEPARTMENT 1377 





(10) 


2017 ഡിസംബര്‍ 27. 


ദി കേരള സ്റ്റേറ്റ്‌ ഫിനാന്‍ഷ്യല്‍ എന്റര്‍പ്രൈസസ്‌ 
ലിമിറ്റഡ്‌ എന്ന കമ്പനിയുടെ പിറവം (്ബാഞ്ചില്‍ നിന്നും 
(ബാഞ്ച്‌ മാനേജര്‍ തലയാള്‍ നിന്ന്‌ ഈ ഓഫീസില്‍ 
26 -10-2013-ല്‍ 18/2013-ാം നമ്പരായി രജിസ്റ്റര്‍ ചെയ്ത്‌ 
29-10-2013-ല്‍ ആരംഭിച്ച്‌ 21-1-2017-ല്‍ അവസാനിച്ച * 2,00,000 
മുതലുള്ള ചിട്ടി മുതലിന്‌ സമമായ ₹ 2,00,000 (രണ്ട്‌ ലക്ഷം രൂപ) 
പിറവം സബ്രടഷറിയില്‍ നിക്ഷേപിച്ച 23-10-2013-ഠം 
തീയതിയിലെ 111 6814/൧൧. 366977-ാം നമ്പര്‍ സ്ഥിര നിക്ഷേപ 
രസീത്‌ ജാമ്യമായി സ്വീകരിച്ചിട്ടുള്ളതാണ്‌. ടി ചിട്ടി 
സംബന്ധമായ എല്ലാ ഇടപാടുകളും തീര്‍ന്നിട്ടുള്ളതിനാല്‍ ജാമ 
ബാദ്ധൃത വിടര്‍ത്തി മൂന്‍പന്‍ തിരികെ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ 
പരസ്യം കേരള ഗസറ്റില്‍ പരസ്യപ്പെടുത്തുന്ന തീയതി മുതല്‍ 
ഒരു മാസത്തിനകം ഈ ആഫീസില്‍ രേഖാമൂലം 
ബോധിപ്പിക്കേണ്ടതും അതിനുശേഷം ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണിക്കുന്നതല്ലാത്തതുമാകുന്നു. 


(1) 


2017 ഡിസംബര്‍ 27. 


ദി കേരള സ്റ്റേറ്റ്‌ ഫിനാന്‍ഷ്യല്‍ എന്റര്‍പ്രൈസസ്‌ 
ലിമിറ്റഡ്‌ എന്ന കമ്പനിയുടെ പിറവം (ബ്രാഞ്ചില്‍ നിന്നും 
(ബാഞ്ച്‌ മാനേജര്‍ തലയാള്‍ നിന്ന്‌ ഈ ഓഫീസില്‍ 
26 -10-2013-ല്‍ 19/2013-ാം നമ്പരായി രജിസ്റ്റര്‍ ചെയ്ത്‌ 
29-10-2013-ല്‍ ആരംഭിച്ച്‌ 20-1-2017-ല്‍ അവസാനിച്ച * 100,000 
മുതലുള്ള ചിട്ടി മുതലിന്‌ സമമായ ₹ 1,00,000 (ഒരു ലക്ഷം രൂപ) 
പിറവം സബ്രടഷറിയില്‍ നിക്ഷേപിച്ച 23-10-2013-ഠം 
തീയതിയിലെ 111 6813/4൧. 366976-ാഠ൦ നമ്പര്‍ സ്ഥിര നിക്ഷേപ 
രസീത്‌ ജാമൃമായി സ്വീകരിച്ചിട്ടുള്ളതാണ്‌. ടി ചിട്ടി സംബന്ധ 
മായ എല്ലാ ഇടപാടുകളും തീര്‍ന്നിട്ടുള്ളതിനാല്‍ ജാമ്യ ബാദ്ധൃത 
വിടര്‍ത്തി മുന്‍പന്‍ തിരികെ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം കേരള ഗസറ്റില്‍ 
പരസ്ൃപ്പെടുത്തുന്ന തീയതി മുതല്‍ ഒരു മാസത്തിനകം ഈ 
ആഫീസില്‍ രേഖാമൂലം ബോധിപ്പിക്കേണ്ടതും അതിനുശേഷം 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ലാത്തതുമാകുന്നു. 


(12) 


2017 ഡിസംബര്‍ 27. 


ദി കേരള സ്റ്റേറ്റ്‌ ഫിനാന്‍ഷ്യല്‍ എന്റര്‍പ്രൈസസ്‌ 
ലിമിറ്റഡ്‌ എന്ന കമ്പനിയുടെ പിറവം (ബാഞ്ചില്‍ നിന്നും 
(ബാഞ്ച്‌ മാനേജര്‍ തലയാള്‍ നിന്ന്‌ ഈ ഓഫീസില്‍ 
6-2-2014-ല്‍ 4/2014-ാം നമ്പരായി രജിസ്റ്റര്‍ ചെയ്ത്‌ 
7-2-2014-ല്‍ ആരംഭിച്ച്‌ 7-7-2016-ല്‍ അവസാനിച്ച *? 3,00,000 
മുതലുള്ള ചിട്ടി മുതലിന്‌ സമമായ ₹ 3,00,000 (മുന്ന്‌ ലക്ഷം രൂപ) 
പിറവം സബ്രരടഷറിയില്‍ നിക്ഷേപിച്ച 5-2-2014-ഠഠ 
തീയതിയിലെ 111 58381 മോടാം നമ്പര്‍ സ്ഥിര നിക്ഷേപ 
രസീത്‌ ജാമൃമായി സ്വീകരിച്ചിട്ടുള്ളതാണ്‌. ടി ചിട്ടി 
സംബന്ധമായ എല്ലാ ഇടപാടുകളും തീര്‍ന്നിട്ടുള്ളതിനാല്‍ ജാമ 
ബാദ്ധൃത വിടര്‍ത്തി മൂന്‍പനന്‍ തിരികെ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ 
പരസ്യം കേരള ഗസറ്റില്‍ പരസ്യപ്പെടുത്തുന്ന തീയതി മുതല്‍ 
ഒരു മാസത്തിനകം ഈ ആഫീസില്‍ രേഖാമൂലം 
ബോധിപ്പിക്കേണ്ടതും അതിനുശേഷം ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണിക്കുന്നതല്ലാത്തതുമാകുന്നു. 

(പ്പ) 


പിറവം. അസിസ്റ്റന്റ്‌ ചിട്ടി രജിസ്ര്രാര്‍. 


Gaz. No. 50/2020/DTP (Registration). 


തൃശ്ശൂര്‍ എക്സ്‌ ഒഫിഷ്യോ ചിട്ടി രജിസ്ര്രാര്‍ 


ഓഫീസില്‍ നിന്നും പരസ്യം ചെയ്യുന്നത്‌. 


2020 ജനുവരി 22. 


ദി കേരള സ്റ്റേറ്റ്‌ ഫിനാന്‍ഷ്യല്‍ എന്റര്‍പ്രൈസസ്‌ 
ലിമിറ്റഡ്‌ എന്ന കമ്പനിയുടെ പാട്ടുരായ്ക്കല്‍ ബ്രാഞ്ചില്‍ നിന്നും 
രബാഞ്ച്‌ മാനേജര്‍ തലയാളില്‍ നിന്നും 19-10-2013-90 
തീയതിയില്‍ ആരംഭിച്ച്‌ 19-11-2017-ാം തീയതിയില്‍ 
വട്ടമെത്തുകയും ചെയ്ത ആകെ ₹ 11,50,000-ന്റെ ചിട്ടിയുടെ 
ഉറപ്പിലേക്കായി ചിട്ടി തുകയ്ക്ക്‌ സമമായി തൃശ്ശൂര്‍ സബ്‌ 
ര്രഷറിയില്‍ നിക്ഷേപിച്ച്‌ 9-10-2013-ഠാം തീയതിയിലെ 
JJ631322/25465 & JJ631323/25466-00 MMS പ്രകാരമുള്ള 
₹ 11,90,000-ന്റെ സ്ഥിരനിക്ഷേപ രശീതി ജാമ്യം സ്വീകരിച്ച്‌ ഈ 
ഓഫീസില്‍ 11-10-2013-ല്‍ 223/2013-ാ൦ നമ്പരായി രജിസ്റ്റര്‍ 
ചെയ്ത ചിട്ടിയുടെ ബാക്കി പ്രതങ്ങളെല്ലാം യഥാക്രമം ഫയല്‍ 
ചെയ്ത്‌ ക്രമപ്രകാരം ഓഡിറ്റ്‌ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കിയിട്ടുള്ളതാണ്‌. 
ടി ചിട്ടി സംബന്ധമായ എല്ലാ ഇടപാടുകളും തീര്‍ന്നിട്ടുള്ളതി 
നാല്‍ ജാമ്യ ബാദ്ധൃത വിടര്‍ത്തി സ്ഥിരനിക്ഷേപ രശീതി 
മുന്‍പന്‍ തിരികെ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലൂം 
ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്ൃം കേരള ഗസറ്റില്‍ 
പരസ്ൃപ്പെടുത്തുന്ന തീയതി മുതല്‍ ഒരു മാസത്തിനകം ഈ 
ആഫീസില്‍ രേഖാമൂലം ബോധിപ്പിച്ചുകൊള്ളേണ്ടതും 
അതിനുശേഷം വരുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്ന 
തല്ലാത്തതുമാകുന്നു. 

ര്ൂപ്പ) 

തൃശ്ശൂര്‍. അസിസ്റ്റന്റ്‌ ചിട്ടി രജിസ്ര്രാര്‍. 

ഒലവക്കോട്‌ എക്സ്‌ ഒഫിഷ്യോ ചിട്ടി രജിസ്ര്രാര്‍ 
ഓഫീസില്‍ നിന്നും പരസ്യം ചെയ്യുന്നത്‌. 


ദി കേരള സ്റ്റേറ്റ്‌ ഫിനാന്‍ഷ്യല്‍ എന്റര്‍പ്രൈസസ്‌ 
ലിമിറ്റഡ്‌ കമ്പനിയുടെ ഒലവക്കോട്‌ ധ്ബാഞ്ചില്‍ നിന്നും 
ര്രാഞ്ച്‌ മാനേജര്‍ തലയാളില്‍ നിന്നും ഈ ഓഫീസില്‍ 
6-1-2012-ല്‍ 1/2012-ാം നമ്പരായി രജിസ്റ്റര്‍ ചെയ്ത്‌ 7-1-2012-ല്‍ 
ആരംഭിച്ച്‌ 7-6-2020-ല്‍ അവസാനിക്കുകയും ചെയ്ത 
ഴ്‌ 5,00,000 (അഞ്ച്‌ ലക്ഷം രൂപ)-ന്റെ ചിട്ടി മുതലിന്‌ 
സമമായ ₹ 5,00,000 പാലക്കാട്‌ സബ്ര്രഷറിയില്‍ നിക്ഷേപിച്ച 
TFD 15495 


നിക്ഷേപ രസീത്‌ ജാമ്യം സ്വീകരിച്ച്‌ ഈ ആഫീസില്‍ 1"7-ാം 


(JJ823229)-90 നമ്പര്‍ സ്ഥിര 
പുസ്തകം 134-ഠം വാല്യം 19 മുതല്‍ വശങ്ങളില്‍ 28-ാം 
നമ്പരായി ജാമ്യപ്രതം രജിസ്റ്റര്‍ ചെയ്ത്‌ ടി ചിട്ടി സംബന്ധമായ 
എല്ലാ ഇടപാടുകളും തീര്‍ന്നിട്ടുളളതിനാല്‍ ജാമൃബാദ്ധൃത 
വിടര്‍ത്തി മുന്‍പന്‍ തിരികെ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം കേരള ഗസറ്റില്‍ 
പരസ്യപ്പെടുത്തിയ തീയതി മുതല്‍ ഒരു മാസത്തിനകം ഈ 
ആഫീസില്‍ രേഖാമൂലം ബോധിപ്പിക്കേണ്ടതും അതിനുശേഷം 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ലാത്തതുമാകുന്നു. 
(പ്പ) 


ഒലവക്കോട്‌. സബ്‌ രജിസ്ര്രാര്‍. 


1378 


KERALA GAZETTE 


[Parr III 





ചിറ്റൂര്‍ എക്സ്‌ ഒഫിഷ്യോ ചിട്ടി രജിസ്ര്ടാര്‍ 


ഓഫീസില്‍ നിന്നും പരസ്യം ചെയ്യൂന്നത്‌. 


ദി കേരള സ്റ്റേറ്റ്‌ ഫിനാന്‍ഷ്യല്‍ എന്റര്‍പ്രൈസസ്‌ 
ലിമിറ്റഡ്‌ എന്ന കമ്പനിയുടെ ചിറ്റൂര്‍ ര്ബാഞ്ചില്‍ നിന്നും 
രബാഞ്ച്‌ മാനേജര്‍ മുമ്പ്‌ നിന്ന്‌ ഈ ഓഫീസില്‍ 
1-12-2010-ല്‍ 25/2010-ാ൦ നമ്പരായി വരിയോല രജിസ്റ്റര്‍ ചെയ്ത്‌ 
3-12-2010-ല്‍ ആരംഭിച്ച്‌ 8-3-2019-ല്‍ അവസാനിച്ച F 5,00,000 
മുതലുള്ള ചിട്ടിയുടെ ഉറപ്പിലേക്കായി ചിട്ടി മുതലിന്‌ 
സമമായ $? 6,00,000 ചിറ്റൂര്‍ സബ്രടഷറിയില്‍ 29-11-2010-0ഠ 
തീയതി ../6618,/814398-ാം നമ്പര്‍ ഫിക്സഡ്‌ ഡെപ്പോസിറ്റായി 
നിക്ഷേപിച്ച്‌ ടി ഡെപ്പോസിറ്റ്‌ രശീതി ഈ ഓഫീസില്‍ 
ജാമ്യമായി ഏല്‍പ്പിച്ച്‌ 2010-ല്‍ 117-ാം പുസ്തകം 1182-0൦ വാല്യം 
83 മൂതല്‍ 85 വരെ വശങ്ങളില്‍ 158-ാം നമ്പരായി ജാമ്യം 
രജിസ്ര്രാക്കി തന്നിട്ടുള്ളതും ചിട്ടിയുടെ ബാക്കിപ്രതങ്ങളെല്ലാം 
്രമപ്പകാരം ആഡിറ്റ്‌ ചെയ്ത്‌ ആഡിറ്റ്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
യഥാകാലം ഈ ആഫീസില്‍ ഫയല്‍ ചെയ്തിട്ടുള്ളതും ടി 
ചിട്ടി സംബന്ധമായ ഇടപാടുകളെല്ലാം തീര്‍ന്നിരിക്കുന്നതായി 
കാണിച്ച്‌ ജാമൃബാദ്ധൃത ഒഴിവാക്കി നിക്ഷേപത്തുക തിരികെ 
കിട്ടുന്നതിന്‌ മുമ്പന്‍ അപേക്ഷിച്ചിരിക്കുന്നതും ടി ചിട്ടി സംബന്ധ 
മായ റിക്കാര്‍ഡുകള്‍ ചിട്ടപ്പെടുത്തിയതില്‍ ചിറ്റാളന്മാര്‍ക്കോ 
ഗവണ്‍മെന്റിനോ ചിട്ടി സംബന്ധമായ യാതൊരു തുകയും 
മുമ്പനില്‍നിന്നും ഈടാക്കേണ്ടതായിട്ടില്ലെന്ന്‌ എനിക്ക്‌ 
ബോദ്ധുപ്പെട്ടിട്ടുള്ളതുമാകയാല്‍ ടി നിക്ഷേപത്തുക 
ജാമ്യ ബാദ്ധൃതയില്‍ നിന്നും വിടര്‍ത്തി മുന്‍പന്‍ തിരികെ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ആയത്‌ ഈ പരസും ഗസറ്റില്‍ പരസ്യപ്പെടുത്തുന്ന തീയതി 
മൂതല്‍ ഒരു മാസത്തിനകം ഈ ആഫീസില്‍ രേഖാമൂലം 
ബോധിപ്പിച്ചുകൊള്ളേണ്ടതും അതിനുശേഷം വരുന്ന 


ആക്ഷേപങ്ങളെപ്പറ്റി ഗൌനിക്കുന്നതല്ലാത്തതുമാകുന്നു. 


(പ്പ) 


സബ്‌ രജിസ്ഭ്രാര്‍. 


290 


ബളാല്‍ അസിസ്റ്റന്റ്‌ ചിട്ടി രജിസ്ര്രാര്‍ ഓഫീസില്‍ നിന്നും 
പരസ്യം ചെയ്യുന്നത്‌. 
ന) 
2019 ഏപ്രില്‍ 16. 


ദി കേരള സ്റ്റേറ്റ്‌ ഫിനാന്‍ഷ്യല്‍ എന്റര്‍പ്രൈസസ്‌ 
ലിമിറ്റഡ്‌ ചിറ്റാരിക്കാല്‍ ബ്രാഞ്ചില്‍ നിന്നും പ്രാഞ്ചി മാനേജര്‍ 
ശ്രീ. ജോസ്‌ പീറ്റെര്‍ തലയാളില്‍ നിന്നും ഈ ഓഫീസില്‍ 2010 
ഒക്ടോബര്‍ മാസം 14-ാം തീയതി 12/2010-0൦ നമ്പരായി രജിസ്റ്റര്‍ 
ചെയ്ത്‌ 2010 ഒക്ടോബര്‍ മാസം 1-൦ തീയതി ആരംഭിച്ച്‌ 
2019 ജനുവരി മാസം 14-ാം തീയതി അവസാനിക്കുകയും 
ചെയ്ത ₹ 3,00,000-ന്റെ ചിട്ടി മുതലിന്‌ സമമായ ₹$ 3,00,000 
വെള്ളരിക്കുണ്ട്‌ സബ്ര്രഷറിയില്‍ നിക്ഷേപിച്ച 2010 ഒക്ടോബര്‍ 
മാസം 13-ാം തീയതിയിലെ 11066811: 354907-ഠാം നമ്പര്‍ 
സ്ഥിര നിക്ഷേപ രസീത്‌ ജാമൃമായി സ്വീകരിച്ചിട്ടുള്ളതാണ്‌. 
ടി ചിട്ടി സംബന്ധമായ ഇടപാടുകളെല്ലാം തീര്‍ന്നിട്ടുള്ളതിനാല്‍ 
ജാമ്യ ബാദ്ധ്യത വിടര്‍ത്തി മുന്‍പന്‍ തിരികെ കൊടുക്കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗസറ്റില്‍ പരസ്യപ്പെടുത്തുന്ന തീയതി മുതല്‍ ഒരു 
മാസത്തിനകം ഈ ആഫീസില്‍ രേഖാമൂലം ബോധിപ്പിക്കേ 
ണ്ടതും അതിനുശേഷം ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 
പരിഗണിക്കുന്നതല്ലാത്തതുമാകുന്നു. 


(2) 

2019 ഏപ്രില്‍ 16. 

ദി കേരള സ്റ്റേറ്റ്‌ ഫിനാന്‍ഷ്യല്‍ എന്റര്‍പ്രൈസസ്‌ 
ലിമിറ്റഡ്‌ ചിറ്റാരിക്കാല്‍ ബ്രാഞ്ചില്‍ നിന്നും പ്രാഞ്ചി മാനേജര്‍ 
ശരീ. ജയപ്രകാശ്‌, കെ. വി. തലയാളില്‍ നിന്നും ഈ 
ഓഫീസില്‍ 29015 ഒക്ടോബര്‍ മാസം 15-00 MIMO 12/2015-0ഠ 
നമ്പരായി രജിസ്റ്റര്‍ ചെയ്ത്‌ 2015 ഒക്ടോബര്‍ മാസം 
തീയതി ആരംഭിച്ച്‌ 2019 ജനുവരി മാസം 8ാം തീയതി 
അവസാനിക്കുകയും ചെയ്ത ₹ 1,00,000-ന്റെ ചിട്ടി മുതലിന്‌ 
സമമായ ₹ 1,00,000 വെള്ളരിക്കുണ്ട്‌ സബ്രടഷറിയില്‍ 
നിക്ഷേപിച്ച 2015 ഒക്ടോബര്‍ മാസം ഒാംതീയതിയിലെ 
1112101544 722369-ാം൦ നമ്പര്‍ സ്ഥിര നിക്ഷേപ രസീത്‌ ജാമ്യ 
മായി സ്വീകരിച്ചിട്ടുള്ളതാണ്‌. ടിചിട്ടി സംബന്ധമായ 
ഇടപാടുകളെല്ലാം തീര്‍ന്നിട്ടുള്ളതിനാല്‍ ജാമൃ ബാദ്ധൃത 
വിടര്‍ത്തി മുന്‍പന്‍ തിരികെ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്ൃം കേരള ഗസറ്റില്‍ 
പരസ്ൃപ്പെടുത്തുന്ന തീയതി മുതല്‍ ഒരു മാസത്തിനകം ഈ 
ആഫീസില്‍ രേഖാമൂലം ബോധിപ്പിക്കേണ്ടതും അതിനുശേഷം 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ലാത്തതുമാകുന്നു. 


16-90 


(പ്പ) 


ബളാല്‍. അസിസ്റ്റന്റ്‌ ചിട്ടി രജിസ്ര്രാര്‍. 


